Reg . No. 02 ). MMIÓ 
KL / TV ( N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


V 
GOVERIZA 


munas 


o me 
VMENT OF 


OF KERS 


त्यवान 


Tone 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


27th October 2009 
2009 66csomó 27 


No. 


Vol. LIV 
Joeljo 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


42 


നമ്പർ 


5th Karthika 1931 
1931 Bobovolo 5 


PART III 
Labour Department 


NOTIFICATION 
No. E1-2290 /2009. 

13th September 2009. 
The following is the list of officers as approved by 
the Government in their letter No . 13911/D3/LBR . 
dated 29- 8 - 2009 on the recommendation of Departmental 
Promotion Committee (Lower) in its meeting held on 
10 -8 - 2009 for promotion to the cadre of Assistant Labour 
Officer Grade-I/Inspector of Plantations. 

SELECT LIST — 2009 
1. Sri K . Sreelal 
2 . Smt. G . Krishnakumari 
3 . Sri K . Rajan 


lakh sixtysix thousand and Four hundred only ) as 
Workmen s Compensation payable to the dependents of 
the deceased workman Sri K . Prabhakaran who met with 
a fatal accident on 17 - 2 -2008 arising out of and in the 
course of his employment under the above employer. 

And whereas , an enquiry conducted through the 
Assistant Labour Officer, Neyyattinkara it is understood 
that the following person is the dependent of the 
deceased workman within the meaning of Section 2 (1 ) ( d ) 
of the Workmen s Compensation Act , 1923 . 

DETAILS OF DEPENDENT 


Name and 
Address 


Relationship 

with the 
deceased 


Age 


Wife 


53 


Office of the 
Labour Commissioner, 
Thiruvananthapuram . 


A . J. RAJAN , 
Labour Commissioner. 


Smt. Sobhanakumari, 

W /o Late Prabhakaran , 
P . S . Bhavan , 
Ekkalloorkkonam , 
Keezhkkolla , Amaravila P . O ., 
Neyyattinkara Taluk 


NOTICE 
No. WCA -565 /2008 . 

17th September 2009. 
Whereas, Senior Divisional Finance Manager, 
S . R . Railway, Thycaud , Thiruvananthapuram has deposited 
with this court an amount of Rs. 2 ,66 ,400 (Rupees Two 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days) from the date of publication 


Gaz . 42/2009/DTP (Labour). 


90 


KERALA GAZETTE 


[ PART III 


(2 ) 


of this notice in the Official Gazette. If no such claims are 
received within the stipulated time limit , the entire amount 

നമ്പർ എ . 408 / 2009. 
of compensation will be disbursed to the dependent 

| 2009 സെപ്റ്റംബർ 8. 
mentioned above. Claims, if any, preferred thereafter will - ശ്രീ . കെ . ജി. ഫാൻസീസ്, മണ്ടുംപറമ്പിൽ ഹൗസ്, 
not be considered . 

കണിയംപാൽ ഹൗസ്, പി. ഒ. കുന്നംകുളം,തൃശ്ശൂർ ജില്ല എന്ന 

തൊഴിലുടമയുടെകീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
ദക്ഷിണ റയിൽവേ, തിരുവനന്തപുരത്തിന്റെ കീഴിൽ ജോലി 

30 - 5 - 2003 - ൽ മരണപ്പെട്ട ശ്രീ . ധർമ്മൻ എന്ന തൊഴിലാളിയുടെ 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . കെ . പഭാ ക രന്റെ ആശിതർക്ക് തൊഴിലാളി 

ആശിതർക്ക് നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി ദി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 2,66,400 രൂപ (രണ്ടു ലക്ഷത്തി 

യുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് രൂപ 
അറുപത്തി ആറായിരത്തി നാനൂറ്രൂപ മാത്രം) ഈ ഓഫീസിൽ 2,89,641 (രണ്ടുലക്ഷത്തിഎൺപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ നാൽപത്തിയൊന്ന് രൂപ മാത്രം) ഈ കോട തിയിൽ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോംപൻസേഷൻ ആക്ടിലെ 
ആശ്രിതയായി ശ്രീമതി ശോഭനകുമാരി ( ഭാര്യ -53 വയസ്സ്) , - 2 (1) ( ഡി ) വകുപ്പ്അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ശ്രീ. ധർമ്മന്റെ 
പി .എസ്. ഭവൻ, എക്കല്ലൂർക്കോണം, കീഴ്ക്കൊല്ല , അമരവിള , 

ആശ്രിതരായി (1) ശ്രീമതി അജിത ( ഭാര്യ), പണ്ടാ ര പറമ്പിൽ 
നെയ്യാറ്റിൻകര മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 

ഹൗസ്, പി. ഒ. പോർക്കുളം, തിരുത്തിക്കാട്, (2 ) മാസ്റ്റർ ജിതിൻ 
അപകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 

( മൈനർ മകൻ), ( 3) കുമാരി ജിത ( മൈനർ മകൾ) എന്നിവർ 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 

മാത്രമേഉള്ളൂവെന്ന്കുന്ദംകുളംഅസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി - അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിത 

ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു രാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലു മു ണ്ടെ ങ്കിൽ 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
ശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
Office of the Secretary, 

നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശവാദവും 
State Advisory Contract 

(Sd.) 

ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
Labour Board , 

Commissioner for Workmen s വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
Thiruvananthapuram . Compensation and Secretary. സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 


നോട്ടീസ് 

ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
കാര്യാലയം, 

കോമ്പൻസേഷൻ കമ്മീഷണർ 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 
നമ്പർ എ . 265 / 2009 ( WCC 77/ 03 ). 2009 സെപ്റ്റംബർ 5. 
ശ്രീ . ടി . എൽ. പയസ്, തലക്കോട്ടൂർ ഹൗസ്, കൂനംമുച്ചി 

നോട്ടീസ് 
പി. ഒ.,തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 
വ ര വ അ പ ക ട മു ണ്ടായി 10 - 2 - 2 003 - ാം തീയതി 

നമ്പർ സി. 199/ 2008 ( WCC 22 /04). 2009 ആഗസ്റ്റ് 24. 
മ ര ണ മ ടഞ്ഞ ശീ . സ്റ്റാ ൻ ലി എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേസിലെ 2 -ാം 

നെല്ലിയാമ്പതി ടീ ആന്റ് പാ ഡ സ് കമ്പ നി 
എതിർകക്ഷിയായ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ്, മണലാരൂ എസ്റ്റേറ്റ്, കൂനംപാലം, പാടഗിരി പി . ഒ. 
ലിമിറ്റഡ് രൂപ 7, 10 ,429 (ഏഴുലക്ഷത്തിപതിനായിരത്തിനാന്നൂറ്റി - എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി വ ര 
ഇരുപത്തിഒമ്പത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. അ പ ക ട മു ണ്ടായി 10 - 4 - 2003 -ാം തീയതി മര ണ മടഞ്ഞ 
വർക്ക്മെൻസ് കോംപൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് ശ്രീ . ജസ്റ്റിൻ ജോസഫ് എന്ന തൊഴിലാളിയുടെആശ്രിതർക്ക് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ സ്റ്റാൻലിയുടെ നഷ്ടപരിഹാരം നൽകുന്നതിനായിയുണൈറ്റഡ് ഇന്ത്യ 
ആശ്രിതരായി ( 1) ശ്രീ . തോമസ്, എം . പി. s/ o പൊറിഞ്ചു , ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് രൂപ 3,83,199 (മൂന്നുലക്ഷത്തി 
57 വയസ്സ്( പിതാവ്), (2) ശ്രീമതി തങ്കമ്മ @ ലിസ്സി w/ o തോമസ്, 

എൺപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത്രൂപ മാത്രം) 
49 വയസ്സ് ( മാതാവ്), മുളക്കൽ ഹൗസ്, മറ്റം വെസ്റ്റ് പി. ഒ., 

ഈ ഓ ഫീസിൽ കെട്ടി വച്ചിട്ടു ണ്ട്. വർക്ക് മെൻ സ് 
തൃശ്ശൂർ എന്നിവർ മാത്രമേഉള്ളൂവെന്ന്കുന്ദംകുളം അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാ 

കോംപൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
ണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ 

നിർവ്വചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . ജസ്റ്റിൻ ജോസഫിന്റെ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 

-- ആശ്രിതരായി ( 1) ശ്രീമതി ദേവു - ഭാര്യ, ( 2) ജോൺസൺ - മകൻ 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ ( ജസ്റ്റിൻ ജോസഫ് മരണമടയുമ്പോൾ മൈനറാ യി രു ന്നു .) 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. ( 3) ജയ്സ ൺ - മകൻ ( മൈനർ), (4 ) ജെയ്സി - മകൾ - മൈനർ 
നിർദ്ദിഷ്ട സമയപരിധിക്കകം യാതൊരു അവകാശവാദവും എന്നിവർ മാത്രമേയുള്ളൂവെന്ന് നെൻമാറ അസിസ്റ്റന്റ് ലേബർ 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 


27th OCT. 2009 


LABOUR DEPARTMENT 


നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾപരിഗണിക്കുന്നതല്ല. 


പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


റീജിയണൽ ജോയിന്റ് ലേബർ 
കമ്മീഷണറുടെഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 
ഓഫീസ്, 

- കോമ്പൻസേഷൻ കമ്മീഷണർ 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


NOTICES 


( 1 ) 


നോട്ടീസ് 


നമ്പർ ഡബ്ല്യൂ 


. സി . 42 / 2007. 


2009 സെപ്റ്റംബർ 9. 


No. B -300/2009. 

| 26th September 2009. 
Whereas the Adit Microsys Private Limited has 
deposited with this Court an amount of Rs. 4 , 42 ,740 
(Rupees Four Lakh Fourtytwo thousand Seven hundred 
and Fourty only ) as Workmen s Compensation payable to 
the dependents of the deceased workman Sri Dilin , R . V ., 
Deepthi, P . O . Kavumbagam , (via ) Thalassery who met 
with a fatal accident on 9 - 3 - 2006 arising out of and in the 
course of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Thalassery Ist Circle , it is 
understood that the following persons are the dependents 
of the deceased workman within the meaning of Section 2 
(1 ) (d ) of the Workmen s Compensation Act, 1923. 


ഷാജി, എം ., കളത്തും തൊടി, എലത്തൂർ, ചെട്ടികുളം, 
കോഴിക്കോട്- ന്റെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . സുബീഷ്, കളത്തുംതൊടിക 
യിൽ എലത്തൂർ, കോഴിക്കോട്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,30, 166 രൂപ ( നാലുലക്ഷത്തി 
മുപ്പതിനായിരത്തി ഒരുനൂറ്റി അറുപത്തിആറ്രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര 
ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം 
ടിയാന്റെ ആശ്രിതരായി സരോജിനി w/ o രാരിച്ചൻ ( Late ) 
പി. ഒ . എലത്തൂർ, കോഴിക്കോട്എന്നവർ മാത്രമേയുള്ളൂവെന്ന് 
റിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ട പരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


DETAILS OF DEPENDENTS 


SL. 


- No. 


Name and 
Address 


Relationship 

with the 
deceased 


- 


1 


Father 


K . Vijayan , 
| "Deepthi , 

Kavumbagam P. O ., 
Thalassery 
K . Rema do . 


Mother 


( 2 ) 


നമ്പർ ഡബ്ല്യൂ 


. സി . 150 / 1998. 


2009 സെപ്റ്റംബർ 10 . 


Now , therefore notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 

Commissioner for Workmen s Compensation , Kannur within 
- 15 days ( fifteen days) from the date of publication of this 

notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
| mentioned above . Claims, if any, preferred thereafter will 
not be considered . 


ശ്രീ . പി . അബ്ദുൾ സത്താറിന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ .അണ്ടിക്കാടൻ മമ്മതിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട 
പരിഹാരം നൽകുന്നതിനായി 4,49,389 രൂപ ( നാലുലക്ഷത്തി 
നാൽപ്പത്തിഒൻപതിനായിരത്തിമുന്നൂറ്റിഎൺപത്തിയൊൻപത് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
(1) ശ്രീമതി കൊല്ലത്തൊടി റുഖിയ ( ഭാര്യ ) (2 ) മുഹമ്മദ്നിയാസ് 
( മകൻ) (3) മുഹമ്മദ് സബീബ് ( മകൻ) (4) കുമാരി നിസാന , എ . കെ . 
(മകൾ) അണ്ടിക്കാട് ഹൗസ്, പി. ഒ . മേൽമുറി, മലപ്പുറം ജില്ല 
എന്നിവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
അപകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
15 ദിവ സ ത്തി നകം എന്റെമുമ്പാകെ എഴുതി സമർപ്പി 

ക്കേ ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാ ണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 


അദിത്ത് മെകാസിസ് പവറ്റ് ലിമിറ്റഡ് എന്ന 
കമ്പനിയുടെകീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകട 
മുണ്ടായി മരണമടഞ്ഞ ശ്രീ . ദിലിന്റെആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,42,740 രൂപ ( നാലു ലക്ഷത്തി 
നാൽപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റിനാൽപ്പത്രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായിതാഴെപ്പറയുന്നവർ മാത്രമേഉള്ളൂവെന്ന്റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . 


Gaz . 42/2009/DTP (Labour). 


92 


KERALA GAZETTE 


[ PART III 


കമ് 
നമ്പർ 


- പേരും 
മേൽവിലാസവും 


മരണപ്പെട്ട 
കക്ഷിയുമായുള്ള 

ബന്ധം 


പിതാവ് 


കെ . വിജയൻ, 
ദീപ്തി, 
കാവുംഭാഗം പി. ഒ., 
തലശ്ശേരി. 


കെ . രമ , ടി 


മാതാവ് 


ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


ഐ . വി. ആർ. സി. എൽ. ഏഴിമല എന്ന കമ്പനിയുടെ 
കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . കെ . മോഹനന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ട പരിഹാരം നൽകുന്ന തി നായി 3, 68 , 340 രൂപ (മൂന്നു 
ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തിമുന്നൂറ്റിനാൽപ്പത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ 
ടിയാന്റെ ആശ്രിതരായി താഴെപ്പറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
ക്രമ - പേരും 

മരണപ്പെട്ട് വയസ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

ബന്ധം 
- 1 കെ . പാട്ടിയമ്മ, 

മാതാവ് 

- 83 
കിഴക്കിനിൽ ഹൗസ്, 
കല്ലേറ്റുംകടവ്, 

പി . ഒ ., രാമന്തളി 
2 സതി, എം . വി. 

ഭാര്യ 34 
- വാർഡ് നമ്പർ 26, 
വീട് നമ്പർ- 208, 
മുച്ചിലോട്ട് കാവിന് സമീപം, 

പി . ഒ. പയ്യന്നൂർ 
3 പ്രണവ് ടി 

മകൻ 
- 4 നന്ദന ടി 

മകൾ 


34 


( 2 ) 


No. B -427/2009 . 

6th October 2009 . 
-- Whereas the I . V . R . C . L . Ezhimala has deposited 
with this Court an amount of Rs.3 ,68 ,340 (Rupees Three 
Lakh Sixtyeight thousand Three hundred and Forty only ) 
as Workmen s Compensation payable to the dependents of 
the deceased workman Sri K . Mohanan , Kizhakkinil 
House, Kallattumkadavu , P .O . Ramanthali who met with a 
fatal accident on 27 - 11 - 2008 arising out of and in the 
course of his employment under the above employer . 

And whereas an enquiry conducted through the 
Assistant Labour Officer, Payyanur, it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of section 2 ( 1) ( d ) of the 
Workmen s Compensation Act, 1923. 

DETAILS OF DEPENDENTS 


- ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല . 


(3 ) 


No. B -179 /2009 / WC- - 58/2007. 


6th October 2009. 


Age 


No . 


Name and 
Address 


Relationship 
with the deceased 

person 


| 1 


Mother 


- 


83 


Whereas the Oriental Insurance Company has 
deposited with this Court an amount of Rs. 4 , 82 ,319 
(Rupees Four Lakh Eighytwo thousand Three hundred 
and Nineteen only ) as Workmen s Compensation payable 
to the dependents of the deceased workman Sri Johnson , 
Kochuparambil House, Punnakunnu P .O . who met with a 
fatal accident on 23 -4 - 2007 arising out of and in the course 
of his employment under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer , Kallangad , it is understood that 
the following persons are the dependents of the deceased 
workman within the meaning of Section 2 ( 1 ) (d ) of the 
Workmen s Compensation Act, 1923 . 

DETAILS OF DEPENDENTS 


2 


Wife 


K . Pattiyamma , 

Kizhakkinil House , 
Kallattumkadavu , 

P .O . Ramanthali 
Sathi, M. V., 

Ward No. 26 , 
House No . 208 , 
Near Muchilottukavu , 

P . O . Payyannur 
Pranav do . 
Nandana do . 


34 


- 


8 - 


3 
- 4 


Son 
Daughter 


SI. 
No. 


Name and 
Address 


Age 


Relationship 
with the deceased 

person 


Wife 


Now , therefore , notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen ’s Compensation , Kannur within 
15 days ( fifteen days ) from the date of publication of this 
notice in the Official Gazette. If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


| 1 Princy, 

Kunnumpurath , 
P . O . Kottamala , 

Neelasharam (via .) 
2 Johnson do. 
- 3 Poulose , 

Kochuparambil Veedu , 
Punnakunnu P. O ., 

Neelashwaram (via ) 
4 Mary do . 


Son 
Father 


Mother 


27th OCT. 2009] 


LABOUR DEPARTMENT 


And whereas an enquiry conducted through the 
Assistant Labour Officer , Kattuparambu , it is understood 
that the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1 ) (d ) 
of the Workmen s Compensation Act , 1923 . 


Now , therefore notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
15 days (fifteen days ) from the date of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


DETAILS OF DEPENDENTS 


| SI 


Age 


- No . 


| 1 


Name and Relationship 
Address with the deceased 

person 
P . K . Reena, 

Wife - 
Peedikakandy House, 

P. O . Pathayakunnu 
P . K . Nishima do . Daughter 


46 


| 2 


- ജീമോൻ മാത്യു , പ്ലാക്കൽ ഹൗസ്, വെള്ള രിക്കുണ്ട് 
എന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . ജോൺസന്റെആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,82,319 രൂപ 
( നാലു ലക്ഷത്തിഎൺ പ ത്തിര ണ്ടാ യി രത്തി മു ന്നൂ റ്റി 
പത്തൊൻപത് രൂപ മാത്രം) ഓറിയന്റൽ ഇൻഷ്വറൻസ് കമ്പനി 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ടിയാന്റെ 
ആശിത രായി താഴെപറയു ന്ന വർ മാത്രമേ ഉള്ളൂവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
ക്രമ -- പേരും 

മരണപ്പെട്ട 

വയസ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

- ബന്ധം 
- 1 പ്രിൻസി, 

ഭാര്യ 

26 
കുന്നുംപുറത്ത്, 

കോട്ടമല പി . ഒ ., 

നീലേശ്വരം ( വഴി) 
2 ജോൺസൺ ടി 

മകൻ - 2 
3 പൗലോസ്, 

പിതാവ് 
കൊച്ചു പറമ്പിൽ വീട്, 
പുന്നക്കു ന്ന് പി . ഒ ., 

നീലേശ്വരം ( വഴി) 
- 4 മേരി 

മാതാവ് - 71 


Now , therefore, notice is hereby given that any other 
persons claming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within 15 days ( fifteen days ) from the date of publication 
of this notice in the Official Gazette . If no such claims are 
received within the stipulated time limit , the entire amount 
of compensation will be disbursed to the dependents 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


- 


72 


വി . സുരേ ന്ദ ൻ , മീത്തലെ ചെങ്ങരത്ത് ഹൗസ്, 
പി . ഒ. കോട്ടയം, പൊയിൽ എന്നയാളുടെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശീ . പി . കെ . മോഹനന്റെ ആശിതർക്ക് തൊഴി ലാളി 
നഷ്ട പരിഹാരം നൽകു ന്ന തി നായി 2, 99, 340 രൂപ (രണ്ടു 
ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരത്തിമുന്നൂറ്റിനാൽപ്പത് രൂപ 
മാത്രം) നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ടിയാന്റെ ആശ്രിതരായി 
താഴെപ്പറയുന്നവർ മാത്രമേ ഉള്ളൂവെന്ന്റിപ്പോർട്ട്ചെയ്തിരിക്കുന്നു. 
കമ പേരും 

മരണപ്പെട്ട 

വയസ് 
നമ്പർ മേൽവിലാസവും കക്ഷിയുമായുള്ള 

- ബന്ധം 


s ] 


ഭാര്യ 


- 


46 


ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


- 1 പി. കെ . റീന , 

- പീടികക്കണ്ടിഹൗസ് 

പി . ഒ. പത്തായക്കുന്ന് 
2 പി . കെ . നിഷിമ ടി 


മകൾ 


25 


| ( 4 ) 


- ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


No. B -517/2009/ WC - 191/2004. 6th October 2009. 

Whereas the National Insurance Company has 
deposited with this Court an amount of Rs. 2 , 99 ,340 
(Rupees Two lakh ninetynine thousand three hundred 
and forty only ) as Workmen s Compensation payable to 
the dependents of the deceased workman 
Sri P. K . Mohanan , Peedikakandiyil House , Kottayam Poil 
who met with a fatal accident on 23 - 1- 2004 arising out of 
and in the course of his employment under the above 
employer. 


Office of the 
Deputy Labour 
Commissioner, Kannur. 


| (Sd.) 
Deputy Labour 

Commissioner and 
Commissioner for Workmen s 

Compensation . 


Gaz . 42/2009/DTP (Labour). 


